Kerala Gazette No . 21 dated 25th May 2010 . 
PART I B 


കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ 


വിജ്ഞാപനം 


ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് ( സ്പെഷ്യൽ ടെസ്റ്റ്) 


ലീഗൽ അസിസ്റ്റന്റ്- ഒക്ടോബർ 2009 


നമ്പർ ഡി. ഇ . 3 ( 2) 8290 / 2009 / ഇ . ഡബ്ലു . 


2010 ഏപ്രിൽ 21. 


1. കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ 2010 ഫെബ്രുവരി 17, 18 തീയതികളിൽ നടത്തിയ ലീഗൽ അസിസ്റ്റന്റുമാർക്കുവേണ്ടിയുള്ള 

ഡിപ്പാർട്ടുമെന്റൽ ടെസ്റ്റിന്റെ ഫലങ്ങൾ ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കുന്നു . 


2. 23 -5 - 1974- ലെ ഗവൺമെന്റ് ഉത്തരവ് നമ്പർ ജി. ഒ. ( എംഎസ്.) 129/74/ പി. ഡി. പ്രകാരം ടെസ്റ്റിന്റെ മുഴുവനായും പാർട്ടുകൾ 

തിരിച്ചുമുള്ള ഫലം പ്രസിദ്ധീകരിക്കുന്നതല്ല. ടെസ്റ്റ് മുഴുവനായും ജയിച്ചിട്ടുണ്ടോഎന്ന് എല്ലാ പാർട്ടുകളുടെയും ഫലം 
നോക്കി നിശ്ചയിക്കേണ്ടതാണ്. 


3 . 


8 -7 -1978- ലെ ഗവൺമെന്റ് ഉത്തരവ് നമ്പർ ജി. ഒ. ( എം .എസ്.) 211 /76/ പി. ഡി. പ്രകാരം ഒരു ടെസ്റ്റിന്റെ എല്ലാ പേപ്പറുകളും 
ജയിച്ചു കഴിഞ്ഞവർക്ക് അൻപതു രൂപ (50 ) ഫീസടച്ച് അപേക്ഷിച്ചാൽ കമ്മീഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. എന്നാൽ 
29 - 7 - 1978- ലെ ഗവൺമെന്റ് ഉത്തരവ് നമ്പർ ജി. ഒ. ( എം .എസ്) 356 / 78/ പി. ഡി. പ്രകാരം 1- 4 -1977 -നുശേഷം ഒരു ടെസ്റ്റിന്റെ 
എല്ലാ പേപ്പറുകളും ജയിച്ചു കഴിഞ്ഞവർക്കു മാത്രമേ കമ്മീഷൻ സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളു. 1-4- 1977 - നു മുമ്പ് ടെസ്റ്റ് 
ഭാഗികമായി പാസ്സാകുകയും എന്നാൽ 1- 4- 1977-നുശേഷം അതേ ടെസ്റ്റിന്റെ ബാക്കി പേപ്പറുകൾ പാസ്സായി ടെസ്റ്റ് പൂർത്തിയാ 
ക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതല്ല . അങ്ങനെയുള്ളവർ മുൻ നടപടിക്രമമനുസരിച്ച് ഫലം പ്രസി 
ദ്ധീകരിച്ച ഗസറ്റും അഡ്മിഷൻ ടിക്കറ്റുകളും ബന്ധപ്പെട്ട മേലധികാരികളെ കാണിച്ച് ബോദ്ധ്യപ്പെടുത്തി സർവ്വീസ് ബുക്കിൽ 
രേഖപ്പെടുത്തേണ്ടതാണ്. 29 -7 - 1978 - ലെ ഗവൺമെന്റ് ഉത്തരവിൻപ്രകാരം സർട്ടിഫിക്കറ്റിനർഹതയുള്ളഉദ്യോഗസ്ഥന്മാർ പരീക്ഷ 
ജയിച്ച വിവരം സർവ്വീസ് ബുക്കിൽ രേഖപ്പെടുത്തുന്നതിന് കമ്മീഷൻ നൽകുന്ന സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വകുപ്പ് 
മേലധികാരി മുമ്പാകെ ഹാജരാക്കേണ്ടതാണ്. സർട്ടിഫിക്കറ്റിനപേക്ഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അനുബന്ധം ഒന്നിൽ കൊടുത്തി 
രിക്കുന്ന നിശ്ചിത ഫോറത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം ജയിച്ച ടെസ്റ്റിന്റെ അഡ്മിഷൻ 
ടിക്കറ്റുകൾ അയക്കേണ്ടതാണ്. 


4. പരീക്ഷയിൽ ഓരോ പേപ്പറിനും ലഭിച്ച മാർക്കുകൾ കമ്മീഷന്റെഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അതിനാൽ 

മാർക്ക് ലിസ്റ്റുകൾ പ്രത്യേകം നൽകുന്നതല്ല . 


OOO 


5 . 


ഉത്തരക്കടലാസുകൾ പുനഃപരിശോധിക്കുവാൻ നിലവിലുള്ള നടപടിക്രമമനുസരിച്ച് അനുവദിക്കുന്നതല്ല. എന്നാൽ ഉത്തരക്ക 
ടലാസ്സാന്നിന് അൻപത് ( 50 ) രൂപ നിരക്കിൽ ഫീസൊടുക്കി അപേക്ഷിച്ചാൽ വിവിധ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്ക് നൽകി 
യിട്ടുള്ള മാർക്ക് കൂട്ടിനോക്കി തെറ്റുകൾ വല്ലതും സംഭവിച്ചിട്ടുണ്ടോഎന്ന് പരിശോധിച്ച് അറിയിക്കുന്നതാണ്. ഈ 
പരിശോധന പബ്ലിക് സർവ്വീസ് കമ്മീഷൻ ആഫീസിൽ തന്നെയായിരിക്കും നടത്തുക. ഇതിനുവേണ്ടിയുള്ള അപേക്ഷകൾ 
പരീക്ഷാഫലം പ്രസിദ്ധപ്പെടുത്തി ഒരു മാസത്തിനകം സമർപ്പിക്കേണ്ടതാണ്. അതിനുശേഷം ലഭിക്കുന്ന അപേക്ഷകൾ 
പരിഗണിക്കുന്നതല്ല. 


സർട്ടിഫിക്കറ്റിനുവേണ്ടിയുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനാവശ്യമായ നിശ്ചിത ഫീസായ നൂറ് (100 ) രൂപ “0051 
പി.എസ്. സി - 105- അദർ റസീപ്റ്റ്സ് 99 അദർ റസീപ്റ്റ്സ് എന്ന അക്കൗണ്ട് ഹെഡിലും മാർക്ക് കൂട്ടിനോക്കുന്നതിനുവേണ്ടി 
യുള്ള നിശ്ചിത ഫീസ് അൻപത് ( 50 ) രൂപാ “ 0051- പി.എസ്. സി . -105 - സ്റ്റേറ്റ് പി .എസ്. സി. 99 എക്സാമിനേഷൻ ഫീ?” എന്ന 
അക്കൗണ്ട് ഹെഡിലും സംസ്ഥാനത്തെ ഏതെങ്കിലും ഗവൺമെന്റ് ട്രഷറിയിൽ അടയ്ക്കേണ്ടതും ട്രഷറിയിൽ നിന്നും 
ലഭിക്കുന്ന അസൽ ചെലാൻ രസീത് അപേക്ഷയോടൊപ്പം അയക്കേണ്ടതുമാണ്. അപേക്ഷയോടൊപ്പം അയയ്ക്കുന്ന ഫീസ് 
യാതൊരു കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല . 


കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, 


പി. സി . ബിനോയ്, 

- സെക്രട്ടറി. 


തിരുവനന്തപുരം. 


ANNEXURE I 


APPLICATION FOR CERTIFICATE OF LEGAL ASSISTANT TEST 


1. Name and Official Designation 


2. Address to which certificate is to be sent 


: 


3. 


Sex 


4 . Name of Test to which Certificate is 

required 


5. 


Details of Test 


Name of Test 


Month & Year 


Register No . 


6 . Whether you have produced along with this 

application all the relevant Admission Tickets / 
Attendance Certificate 


7. 


Total value of chalan receipts enclosed 
(No. & Date ) 


8. Signature of the candidate with date 


Note : — If all the Admission Tickets/Attendance Certificates in original are not enclosed with the application will not be 

entertained . 


ANNEXURE - II 


KERALA PUBLIC SERVICE COMMISSION 


IDENTITY CERTIFICATE 


Specimen 
Signature of the Candidate 


Here affix a 
recent Passport 
Size Photograph 
of the Candidate 
and attest it by the 
Head of Office 


. . . 


. 


. 


. 


. 


. 


. 


. 


. 


. 


. 


. 


. 


. 


. 


. 


. 


. . 


. . . 


. 


. . 


. 


. . . 


2 . 


......... 


3. 


......... 


Certified that the Photograph and Specimen Signature affixed above is of Sri/Smt.. 

.. and that 
he/she had appeared for the Departmental Test Viz . Legal Assistant Test conducted by the Kerala Public Service 
Commission during May 2009 . 


Signature, Name & Designation of the 

Head of Office 
( To be signed on the photograph also ) 


AFFIDAVIT 


..........solemnly affirm and declare that myself had appeared for the Departmental Test Viz . Legal 
Assistant Test ............... as per details appended and my original A / T of the above examination was irrecoverably lost. 


Name & Address 
of the Candidate 


Name of Test and 
Paper attended 


Name of Examination 

Centre 


Register 

No . 


Station : 


Name & Designation of the Candidate 


Signed before me. 

Signature 
Name & Designation of Head of Office 


Note :41. 


2 . 


The Affidavit and Identity Certificate should be signed before the Head of Office who should countersign 
and identify the photograph and specimen signature. 
Head of office means the Drawing and Disbursing Officer or other Superior Controlling Officer. The fee for 
certificate of attendance is Rs. 100 (One hundred ) for each Admission Ticket Head of Account 
“ 0051-PSC - 105 - Other Receipts 99 - Other Receipts” . 


DEPARTMENTAL TEST FOR LEGAL ASSISTANTS - OCTOBER 2009 

Part IIPaper -I 

The Kerala Stamp Act, 1959 
The Kerala Court fee and Suits Valuation Act 1960 

( HELD ON 17 -2- 2010 ) 
PASSED CANDIDATES 


Reg. 


Name 


Marks 


No. 


204 


205 
206 
208 


210 


Jaquilene, E . W . 
Krishnakumar , V. R . 
Kumari Ajitha, P. 
Mini Rajagopal 
Rashmy, T. P. 
Reghukumar 
Renuka, R . 
Sakthikumar, T. K . 
Sreekesh , K . S . 
Suresh , A . 


211 


212 
213 
215 
216 


Part II — Paper II 
The Indian Limitation Act,1963 , 
The Kerala Civil Courts Act, 1957 , 
The Kerala High Courts Act , 1959 and 
the Small Cause Courts Act (Act vii of 1957) 

(HELD ON 18 -2 -2010 ) 
PASSED CANDIDATES 


Name 


Marks 


Reg . 
No . 


201 
202 
203 
204 
205 
207 
208 
210 
211 


Asoka Kumar, A . 
Deepa Krishnan , S . 
Gireesh Kumar, G . 
Jaquilene , E . W . 
Krishnakumar , V. R . 
Mayadevi, K . 
Mini Rajagopal 
Rashmy, T. P. 
Reghukumar 
Sakthikumar, T. K . 


213 


